Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


SS 


GOVERN 


- 
കരള 


സർക്കാ 


VMENT OF 


06KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ജൂൺ 16 
16th June 2015 

1190 മിഥുനം 1 
1st Mithunam 1190 
1937 ജ്യേഷ്ഠം 26 
26th Jyaishta 1937 


| 24 


Vol. IV . 


No . 


Thiruvananthapuram, 

Tuesday 


PART III 


Public Works Department 


പുനർ ദർഘാസ് പരസ്യം 


- (1 ) 


നമ്പർ ഡി. ബി. പൊതുവായത്/200/ 86/ ഇഇ. 


2015 മേയ് 28. 


കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പൊതു മ രാ മത്ത് വകുപ്പ് ( കെ ട്ടിട വിഭാഗം), ആലപ്പുഴ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 19 - 6- 2015 വൈകുന്നേരം 
3 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം 
വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഏതൊരു ഉദ്യോഗസ്ഥനോദർഘാസുകൾ തുറക്കുന്നതാണ്. 


2 5 / ഇഇ/ 2015 - 16 - ആലപ്പുഴ വണ്ടാനം 

മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
ജെ1 ജെ2 ബ്ലോക്ക് കെട്ടിടത്തിന്റെ 
മുൻവശത്തുള്ള റോഡിന്റെ നവീകരണം - 

10 ലക്ഷം 


25, 000 


3 6 / ഇഇ)/ 2015 - 16 - ആലപ്പുഴ രജിസ്ട്രേഷൻ 

കോംപ്ലക്സിൽ വാഹന ഷെഡിന്റെയും യാഡ് 
ലെവലിന്റെയും പ്രവൃത്തി- 6.52 ലക്ഷം 


16,300 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


4 7/ ഇഇ / 2015 - 16 - ആലപ്പുഴസ്കൂൾഓഫ് 
നഴ്സിംഗിന്റെ അടുക്കളയുടെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ - 9.99 ലക്ഷം 


( 1) 


( 3 ) 


25, 000 


5 8 / ഇ ഇ / 2 015 - 16 - ജനറൽ ആശുപത്രി, 

ആലപ്പുഴ- ഒന്ന്, മൂന്ന് വാർഡുകളുടെ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ - 9.95 ലക്ഷം 


25, 000 


1 4 / ഇഇ / 2015 - 16 - ആലപ്പുഴ വണ്ടാനം ഗവ. 

റ്റി. ഡി . മെഡിക്കൽ കോളേജ് ആശുപ്രതി 
യിലെ ഐ1, ഐ2 ബ്ലോക്ക് കെട്ടിടത്തിന്റെ 
നാലാമത്തെ നിലയിലുള്ള കാർഡിയോളജി 

ഐ . സി. യൂണിറ്റിന്റെ പ്രത്യേക അറ്റകുറ്റ 
പണികൾ - 10 ലക്ഷം 


- 6 9/ ഇഇ / 2015 - 16 ടി അഞ്ചാമത്തെ വാർഡിന്റെയും 

എൻ. സി . ഡി . ഐ . സി . യു .വിന്റെയും 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 9.91 ലക്ഷം 


25, 000 


24,800 


297 


120 


KERALA GAZETTE 


[PART III 


( 2 ) 

( 3 ) 

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മൂവാറ്റു പുഴ ബ്രാഞ്ചിൽ 

മാറാവുന്നവിധം ബാങ്ക് ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
7 10 / ഇ ഇ / 2 015 - 16 - മാ രാ രി ക്കുളം തെക്ക് 

നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി ഉള്ളടക്കം ചെയ്യാത്തതും 
പഞ്ചായത്തിൽ പാതിരപ്പള്ളി റെയിൽവേ ഗേറ്റിന് 

താമ സിച്ച് ലഭിക്കു ന്ന തു മായ ക്വട്ടേ ഷ നു കൾ യാതൊരു 
സമീപം മാതൃകാ അംഗൻവാടി നമ്പർ 83 - ന് 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ക്വട്ടേഷനുകൾ ലേലത്തിനു 
കെട്ടിട നിർമ്മാണം - 20 ലക്ഷം 

50,000 

ശേഷം ലേല സ്ഥലത്തുവച്ചുതന്നെ തുറക്കുന്നതാണ്. ലഭിച്ച 

ക്വട്ടേഷനുകൾ താരതമ്യപ്പെടുത്തി ഏറ്റവും കൂടുതൽ തുക 
8 11 / ഇ ഇ / 2 0 15 - 16 - ഗവ . റ്റി. ഡി. മെഡിക്കൽ 

ഏതാണോ ക്വട്ടേഷൻ അല്ലെങ്കിൽ ലേലത്തുക ആ തുകയ്ക്ക് 
കോളേജ്, ആലപ്പുഴ - സൈക്യാട്രി ഒ. പി . യും 

ക്വട്ടേഷൻ തന്നതോ/ ലേലം കൊണ്ടതോ ആയ ആളുടെ പേർക്ക് 
വാർഡും തമ്മിൽബന്ധിപ്പിക്കുന്നപാസേജിന്റെ 

ക്വട്ടേഷൻ/ ലേലം ഉറപ്പിക്കുന്നതും ലേലത്തുകയും നിലവിലുള്ള 
നിർമ്മാണം - 15 ലക്ഷം 

- 37 ,500 

വിൽപ്പന നികുതിയും ചേർത്തുള്ള തുക ലേലസ്ഥലത്തുവച്ചു 

തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില ( വി . നി . ഉൾപ്പെടെ) - 

ലേലം ഉറപ്പിക്കുന്ന ഉത്തരവ് കിട്ടിയാൽ ഏഴ് ദിവസ 
ക്രമനമ്പർ 4- ന് - 1,370. ക്രമനമ്പർ 7 - നും 8 - നും - 5, 250 , 

ത്തി നകം ലേല വസ്തുക്കൾ മറ്റു വസ്തുക്കൾക്ക് കേടു 
മറ്റുള്ളവയ്ക്ക് - 2 ,100. 

കൂടാതെ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. ആയതിനു 
കരാറുകാരുടെ യോഗ്യത - " എ , ബി, സി ക്ലാസ്സ്. 

വീഴ്ചവരു ത്തി യാൽ ആദ്യ ലേല ക്കാ രനെ ഒഴി വാക്കി 

വസ്തു ക്കൾ വീണ്ടും ലേലം ചെയ്ത് സർക്കാ രി ലേക്ക് 
നിർമ്മാണ കാലാവധി ക്രമനമ്പർ 1, 4, 5, 6, 8 ഇവയ്ക്ക് 

മുതൽ കൂട്ടുന്നതും നിര തദവ്യം കണ്ടുകെട്ടുന്ന തു മാ ണ് . 
3 മാസം, ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് 2 മാസം, ക്രമനമ്പർ 7 - ന് 

പുനർ ലേലം മൂലം സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
6 മാസം. 

സംഭവിച്ചാൽ ആയത് ലേലക്കാരനിൽ നിന്നും നിയമപ്രകാരം 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 

ഈടാക്കുന്നതുമാണ്. ലേലം ഉറപ്പിക്കുന്നത് അധികാരപ്പെട്ട 
നിയമങ്ങളും ഇതിനും ബാധകമാണ്. ഇതിനെ സംബന്ധിച്ച 

- മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. 
വിശദാംശങ്ങൾ www.keralapwd.gov.in എന്ന വെബ്സൈറ്റിൽ 

ഡിപ്പാർട്ടുമെന്റിന്റെ അനുവാദം കിട്ടിയതിനുശേഷം മാത്രമേ 
ലഭ്യമാണ്. 

ലേല വസ്തുക്കൾ ലേലം ചെയ്യുവാൻ പാടുള്ളൂ. 

-- ഡിപ്പാർട്ട്മെന്റിന്റേതല്ലാത്ത കാരണത്താൽ അന്നേദിവസം 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

ലേലം നട ത്തു വാൻ സാധിക്കാതെ വന്നാൽ തൊട്ടടുത്ത 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

- ( ഒപ്പ്) 

പ്രവൃത്തി ദിവസം മറ്റൊരു നോട്ടീസ് കൂടാതെ ലേലം നടത്തു 
ആലപ്പുഴ. - എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ന്നതായിരിക്കും. 

-- ഡിപ്പാർട്ട് മെന്റ് ൽ ക്വട്ടേ ഷ ൻ / ലേലം സം ബ ന്ധിച്ച് 
ക്വട്ടേഷൻ/ ലേല പരസ്യം 

നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരി 

ക്കുന്നതാണ്. 
നമ്പർ എ3- 417 / 2015. 

2015 മേയ് 22 . 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ്, എഞ്ചിനീയറുടെ കാര്യാലയം, 
മൂ വാറ്റു പു ഴ റോഡ് സ് സബ് ഡിവി ഷൻ അ സി സ്റ്റന്റ് 

പി . ഡബ്ലിയു . ഡി . റോഡ്സ് സബ് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന ഇനങ്ങൾ ഡിവിഷൻ, മൂവാറ്റുപുഴ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
പൊതുമരാമത്ത് വകുപ്പ്, മൂവാറ്റുപുഴ റോഡ്സ് വിഭാഗം, 
അ സി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 

ദർഘാസ് പരസ്യം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതാഴെ പറയുന്ന 
ദിവസങ്ങളിൽ താഴെ പറയുന്ന സ്ഥലത്തു വച്ച് പരസ്യമായി നമ്പർ ഡി .2/ റ്റി . എൻ./ 05 / 2015 - 16 . 

2015 മേയ് 20. 
ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
- ലേല വിവരം - സബ് ഡിവിഷൻ എസ്. ആർ. നമ്പർ പി . ഡബ്ളിയു . ഡി. നിരത്തുകൾ വിഭാഗം, പാലക്കാട് ഡിവിഷൻ 
01 / എഇഇ / 2015 - 16. 

താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവർത്തിയുടെ പേരെഴുതി 
ലേല സ്ഥലം - മരം നിൽക്കുന്ന സ്ഥലം- കാവുങ്കര 

മുദ്രവച്ച കവറുകളിൽ പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ 
എരമല്ലൂർ റോഡിൽ കി . മീ . 2 / 150. 

ചെയ്തിട്ടുള്ള കരാറുകാരിൽ നിന്നും ദ ർ ഘാ സു കൾ 

ക്ഷണിച്ചു കൊ ള്ളുന്നു . ദർഘാ സു കൾ സ്വീകരിക്കു ന്ന 
അടങ്കൽ തുക - 80,678. 

അവസാന ദിവസം വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ 
നിരതദ്രവ്യം- 4,100. 

സമർപ്പിക്കാവുന്നതും അന്നേദിവസം 4 മണിക്ക് അവ 
ലേല തീയതിയും സമയവും -- 22 -6 - 2015, 11 മണി. 

തുറക്കുന്നതുമാണ്. 
| ക്രമ 

നിരത 

ദർഘാസ് നമ്പരും 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ 

നമ്പർ 
കാണിച്ചിരിക്കുന്ന നിരക്കിലുള്ള നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ട 

പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
താണ്. ലേലത്തിന്റെ തലേദിവസം വൈകുന്നേരം 3 മണിവരെ 

അടങ്കൽ തുകയും 
മൂവാറ്റു പുഴ റോഡ്സ് സബ് ഡിവിഷൻ ഓഫീസിൽ ടി 

(2) 
ആവശ്യത്തിലേക്കായി മുദ്രവച്ച് ക്വട്ടേഷനുകളും സമർപ്പി 

എൽ. എ . സി.- എ . ഡി. എസ്. 
ക്കാ വു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ ലേല 
സമയത്തിനുമുൻപായി നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 

12 /2015 -16 എസ്. എൻ. ജി. എസ്. കോളേജ് 
ക്വട്ടേഷനോടൊപ്പം നിരതദ്രവ്യമായി നിശ്ചിത തുക 

ഷൊർണ്ണൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ - 
അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീ യ റുടെ പേരിൽ 

ഓങ്ങലൂർ പഞ്ചായത്ത് - 25 ലക്ഷം 

50, 000 
298 


( ഒപ്പ്) 


1 


16th JUNE 2015 ] 


PUBLIC WORKS DEPARTMENT 


121 


ഈ പ്രവൃത്തികൾ എല്ലാംതന്നെ സമയബന്ധിതമായി 

പൂർത്തീകരിക്കേണ്ടതിനാൽ അതിനുള്ള സജ്ജീകരണങ്ങളും 
2 13 /2015- 16 കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് 

സാമ്പ ത്തിക സ്ഥിതിയും ഉള്ള കരാ റു കാർ മാത്രം 
- റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ- കൊല്ലങ്കോട് 

പങ്കെടുക്കേണ്ടതാണ്. 
പഞ്ചായത്ത് - 25 ലക്ഷം 

50,000 

-- ഒരേ നിരക്കിൽ കൂടു തൽ പേർ ദർഘാ സു കൾ 
ദർഘാസ് ഫോറത്തിന്റെ വില ഓരോന്നിനും - 5,250. 

സമർപ്പിച്ചാൽ ദർഘാസുകൾ തുറക്കുന്ന സമയത്ത്തന്നെ 
ദർഘാസ് ഫോറങ്ങൾ ഡൗൺ ലോഡ് ചെയ്യാവുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. 
തീയതി - 19 - 6 - 2015 മുതൽ. 

ദർ ഘാ സു കൾ സംബ ന്ധിച്ച് നിലവിലുള്ള എല്ലാ 
ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
തീയതി - 26 - 6 - 2015 വരെ. 

വിവരങ്ങൾ ഈ ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
കരാറുകാരുടെ വിഭാഗം " സി - യും ഉപരിയും. 

- ബി . എം . & ബി . സി . പ്രവൃത്തികൾക്ക് പ്രവൃത്തി 
- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - 4 മാസം. 

പരിചയവും, പ്ലാന്റ് സൗകര്യവും ഉണ്ടായിരിക്കേണ്ടതും ആയത് 

തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ പകർപ്പ് ദർഘാസിനോ 
ദർഘാസുകൾ ഗവ. ഉത്തരവ് ജി. ഒ. ( പി ) നമ്പർ 13 /2012 / 

ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. ഒന്നി ല ധികം പേർ ഒരേ 
പി . ഡബ്ലു . ഡി . തീയതി 1 - 2 - 2012 പ്രകാരം പരിഷ്കരിച്ച 
പൊതുമരാമത്ത് വകുപ്പ് മാന്വലിലെ നിബന്ധനകൾ എല്ലാം 

കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയാൽ അന്നേ ദിവസം തന്നെ 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 

നറു ക്കെ ടു പ്പിലൂടെ ദർഘാസു കാ രനെ നിശ്ചയിക്കു ന്ന 

തായിരിക്കും. 
ദർഘാസ് ഫോറ ങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ 
www .keralapwd. gov . in 29 m OMOO 9108 

എക്സിക്യൂട്ടീവ് 
പരസ്യപ്പെടുത്തിയത് കരാറുകാർക്ക് ഡൗൺലോഡ് ചെയ്ത 
എടുക്കാവുന്നതും പൂരിപ്പിച്ച ദർഘാസ് ആവശ്യമായ മറ്റ് 

എഞ്ചിനീയറുടെ കാര്യാലയം, 
രേഖകൾ സഹിതം പി . ഡബ്ലു . ഡി . റോഡ് സ് ഡിവിഷൻ 

പൊതുമരാമത്ത് വകുപ്പ് 
ഓഫീസ്, പാലക്കാട് സമർപ്പിക്കാവുന്നതുമാണ്. 

നിരത്തുകൾ വിഭാഗം, 
ദർഘാസ് പ്രമാണങ്ങളുടെ വില എക് സി ക്യൂട്ടീവ് 

പാലക്കാട്. 

( ഒപ്പ്) 

ഫോൺ : 0491 2505565. 
എഞ്ചിനീയർക്ക് മാറാവുന്നവിധം ദേശസാൽകൃത ബാങ്ക് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ഡിമാന്റ് ഡാഫ്റ്റായി ( ഒരാഴ്ച്ചയ്ക്കു ള്ളിൽ എടുത്തത്) 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാസ് 

ദർഘാസ് പരസ്യം 
പ്രമാണങ്ങളുടെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 
ത രത്തിലുള്ള ഒടുക്കലുക ളോ സ്വീകരിക്കുന്നതല്ല . 
പ്രമാണങ്ങളുടെ വില യാതൊരു കാരണവശാലും മടക്കി 

നമ്പർ ഇ .എൽ. ഡി. ടി.എൻ./ 06 /2015 - 16 . 2015 മേയ് 26 . 
നൽകുന്നതല്ല. 

കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
പ്രവർത്തികൾക്കുവേണ്ടി സമർപ്പിക്കുന്ന ദർഘാ സ് -- വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് 
സഹിതം നിർദ്ദേശിക്കപ്പെട്ട നിരതദ വ്യം പാലക്കാട് താഴെ പറയുന്ന പ്രവർത്തികൾക്ക് മത്സ ര സ്വഭാ വമുള്ള 
മാറാവുന്നവിധം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 

ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 18 - 6 - 2015, 
ഈടു നൽകി ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 

3 മണി വരെ സ്വീകരിക്കു ന്നതും അന്നേദിവസം 3 . 30 - ന് 
ദർഘാസുകളും ഡിമാന്റ് ഡാറ്റുകളും രജിസ്റ്റേർഡ്/ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
- കരാറുകാർ അവരവരുടെ നിലവിലുള്ള ലൈസൻസിന്റെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ദർഘാസിനോടൊപ്പം അടക്കം 

ദർഘാസ് നമ്പരും 

നിരത 
ചെയ്യേണ്ടതാണ്. 

ക്രമ 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
- ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 

അടങ്കൽ തുകയും 
നിർദ്ദിഷ്ട ഫോറത്തിൽ ഉള്ള ഒരു പ്രാഥമിക കരാർ - 500 - ന്റെ 
മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. - (1) 

(2 ) 
ദർ ഘാ സി നോ ടൊപ്പം അനുബന്ധം 2 - ൽ പറഞ്ഞിട്ടുള്ള 
റിക്വസിഷൻ ഫോർ ഇ പേയ്മെന്റ് നിർബന്ധമായും അടക്കം 

18 / 2015-16 - എം .എൽ. എ എ . എഡി. എഫ് 
ചെയ്യേണ്ടതാണ്. അല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ 

നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി 
നിരസിക്കപ്പെടുന്നതാണ്. 

സ്കൂളിലെ കെട്ടിടത്തിന്റെ നിർമ്മാണം 
ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 

വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 
കാരണവശാൽ അവധി വരികയാണെങ്കിൽ തൊട്ടടുത്ത 

- 3, 80,000 

9 ,500 
പവ്യത്തി ദിവസം പറഞ്ഞിട്ടുള്ള സമയം വരെ 
സ്വീകരിക്കുന്നതാണ്. 

2 19 /2015- 16 പേരാമ്പ്ര സി . കെ . ജി . എം . 
കരാറുകാരൻ എഴുതുന്ന ശതമാന നിരക്കിൽ ദശാംശ 

ഗവൺമെന്റ് കോളേജിലെ ലൈബ്രറി ബ്ലോക്ക് 
സ്ഥാനങ്ങൾഉണ്ടെങ്കിൽ അവ രണ്ട് സ്ഥാനങ്ങൾ മാത്രമായി 

ഒന്നാം നിലയുടെ വൈ ദ്യു തീ ക രണം 
പരിമിതപ്പെടുത്തേണ്ടതാണ്. അതിൽ കൂടുതൽ ദശാംശ 
സ്ഥാനങ്ങൾ എഴുതിയാൽ രണ്ട് കഴിച്ചുള്ള സ്ഥാനങ്ങൾ 

( ഡെപ്പോസിറ്റ് പ്രവൃത്തി) (പുനർദർഘാസ്) - 
ഇല്ലാത്തതുപോലെ കണക്കാക്കുന്നതാണ്. 

- 2,14,200 
299 


നമ്പർ 


- 1 


5 , 400 


പ 


KERALA GAZETTE 


[PART III 


( 2 ) 


ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
3 20/2015 - 16 കോഴിക്കോട് പുതിയറ, ഗവൺമെന്റ് 

കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 

പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സെൻട്രൽ വെറ്റിനറി സ്റ്റോറിന്റെ പുനർ 

സമർപ്പിക്കേണ്ടതുമാണ്. 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 
- 3,39,000 

8 ,500 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 

മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . ത പാ ലി ലു ണ്ടാ കുന്ന 
4 21/ 2015 -16 - ചാത്തമംഗലം റീജിയണൽ പോൾടി 

കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ഫാമിലെ പുതുതായി നിർമ്മിച്ച ഷെഡ്ഡിന്റെ 
വൈദ്യുതീകരണം ( ഡെപ്പോസിറ്റ് പ്രവർത്തി) 

- ദർഘാസ് ഫോറത്തിന്റെ വാറ്റുൾപ്പെ ടെയുള്ള വില 
( പുനർ ദർഘാസ്) - 2, 14 ,635 

5 ,400 

എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, പൊതു മ രാ മത്ത് 

ഇല ക് ടി ക്കൽ വിഭാ ഗം , കോഴി ക്കോട് എന്ന പേരിൽ 
5 22/ 2015 - 16 - കോഴിക്കോട് ജില്ലയിലെ ചാലപ്പുറം 

മാറാ വുന്ന വിധം അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റ്, 
ജി. ജി . എം . ജി .എച്ച്.എസ്.എസ്. നു വേണ്ടിയുള്ള 

നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
കെട്ടിടത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം 

സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള 
(പുനർ ദർഘാസ്) - 2,97,083 

7 , 500 (പാഥ മിക കരാർ - 100 - ന്റെ മുദ ര ത ത്തിൽ ടൈപ്പ് 
23/ 2015- 16 - എം .എൽ. എ . - ആസ്തി വികസന 

ചെയ്തത് എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം 
ഫണ്ട് കോഴിക്കോട് നരിക്കുനി ഗവൺമെന്റ് 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഹയർ സെക്കണ്ടറി സ്കൂൾ കെട്ടിടത്തിന്റെ 

-- ദർഘാസ് സംബ ന്ധിച്ച് പൊതു മരാമത്ത് വകുപ്പിൽ 
നിർമ്മാണം (പുനർ ദർഘാസ്) - - 4, 04,263 10 ,200 നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

കൂടു തൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി 
24 /2015 - 16 - കാസർ കോഡ് ജില്ല യിലെ 

ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
സീതാംഗോലി ഗവൺമെന്റ് ഐ . ടി. ഐ -യുടെ 
കെട്ടിടത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം 
( ഡെപ്പോസിറ്റ് പ്രവൃത്തി) (പുനർ ദർഘാസ്) 

എക്സിക്യൂട്ടീവ് 
- 2,99,600 

എഞ്ചിനീയറുടെ കാര്യാലയം, 
7 ,500 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 

(ഒപ്പ്) 
- 25/2015 - 16 - എം . പി . എൽ. എ . ഡി. എസ് . 

സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്-673 020. എക്സിക്യൂട്ടീവ് 
2014 -15 - ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 

ഫോൺ-0495 - 2371857 , 

എഞ്ചിനീയർ. 
ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കൽ - - 5,90,576 14,800 
9 26 / 2015 -16 - എം . പി. എൽ. എ . ഡി. എസ്. 

ദർഘാസ് പരസ്യം 
2014 -15 ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹൈമാസ്റ്റ് 
വിളക്ക് സ്ഥാപിക്കൽ - - 5,90,576 

14, 800 

| [ നമ്പർ 03/ 2015 - 16] 
10 27 / 2015 - 16 - കോഴിക്കോട് മലാപ്പറമ്പ് 

നമ്പർ ഡി. 5 /1122 / 2015 . 

2015 മേയ് 22. 
വനിതാ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിന്റെ 

- കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 

നിര ത്തു കൾ വി ഭാഗം, കാസറഗോഡ് താഴെ പറയുന്ന 
- 3,16,045 

8 ,000 

പ്രവർത്തിക്ക് ദർഘാസുകൾ താഴെ പറയുന്ന തീയതിയിൽ 
11 28/ 2015- 16 -- എം . എൽ. എ . - എ . ഡി. എഫ്. 

വൈകുന്നേരം 3 മണിവരെ ക്ഷണിച്ചു കൊള്ളുന്നു . അന്നേ 
കോഴിക്കോട് ബാലു ശ്ശേരി കമ്മ്യൂ ണിറ്റി 

ദിവസം വൈകു ന്ന രം 3 .30 മണിക്ക് ദ ർ ഘാസുകൾ 
ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാരുടെ 

തുറക്കുന്നതാണ്. 
കാബി നി ന്റെ യും ഫാർമ സി യു ടെയും 

എസ് . ആർ./2015 - 16 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 
- 2 ,50, 000 

| 6 , 300 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 

തുകയും - 04/ 2015 - 16 - പാത്ത നടുക്കം- ചിറക്കൽ റോഡിൽ 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 840, കി . മീ . 0/ 000 മുതൽ 0 / 400 വരെ ഉപരിതലം അഭിവൃദ്ധി 
കമനമ്പർ 2 , 4 , 11 ഇവയ്ക്ക് - 525, കമനമ്പർ 3 , 10 പ്പെടുത്തുന്ന പ്രവൃത്തി- - 19 ,00,000. 
ഇവയ്ക്ക് - 735, ക്രമനമ്പർ 5, 7 ഇവയ്ക്ക് - 630, ക്രമനമ്പർ 

നിരതദ്രവ്യം - 47 ,500. 
6 - ന് - 945, ക്രമനമ്പർ 8, 9 ഇവയ്ക്ക് - 1,260 . 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 5,250. 
കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 8 - നും 9 - നും 
“ എ , " ബി വിഭാഗം കരാറുകാർ, മറ്റുള്ളവയ്ക്ക് " എ , ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
" ബി , " സി. വിഭാഗം കരാറുകാർ. 

സമയവും 24 -6 - 2015, 3 മണി വരെ. 
- പ്രവൃത്തിപൂർത്തീകരണ കാലാവധി- ക്രമനമ്പർ 1, 6, 8, 9 - ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 -6 -2015, 
ഇവയ്ക്ക് 45 ദിവസം, മറ്റുള്ളവയ്ക്ക് 30 ദിവസം. 

3 .30 മണി. 
ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ 

കരാറുകാർക്ക് വേണ്ട യോഗ്യത 6 ലക്ഷം രൂപ വരെ 
ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിക്ക് " ഡി യും ഉപരിയും, 50 ലക്ഷം രൂപ വരെ “ സി യും ഉപരിയും, 
10 ദിവസത്തിന് മുമ്പ്മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 50 ലക്ഷത്തിന് മുകളിൽ " ബി യും ഉപരിയും. 

300 


| 16th JUNE 2015 ). 


PUBLIC WORKS DEPARTMENT 


123 


പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി-- 5 മാസം. 
ദർഘാസ് സംബന്ധിച്ച വിവരങ്ങൾ പി. ഡബ്ലു . ഡി .യുടെ 
വെബ്സൈറ്റിൽ G. O . (Rt.) No . 1245/2010 , തീയതി 2 - 8 - 2010 
പ്രകാരം ദർഘാസ് നോട്ടീസ്, മാതൃകാ ദർഘാസ് ഫോറം, 
ദർഘാസ് ഷെഡ്യൂളും ലഭ്യമാ ണ് . ദർഘാസ് ഫോറവും 
ദർഘാസ് ഷെഡളും കരാറുകാർക്ക് പി. ഡബ്ലു . ഡി .യുടെ 
വെബ്സൈറ്റിൽനിന്നും ( www. keralapwd.gov.in) Latest Tender 
Read More ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവു 
ന്നതും പൂരിപ്പിച്ച ദർഘാസ് ഫോറം ആവശ്യമായ രേഖകൾ 
സഹിതം ഈ ഓഫീസിൽ സമർപ്പിക്കാവുന്നതുമാണ്. ദർഘാസ് 
ഫോറത്തിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ്സ് ഡിവിഷൻ, കാസറഗോഡിന്റെ പേരിൽ മാറാവുന്ന 
വിധം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കാസറഗോഡ് ശാഖയി 
ലേക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ട താ ണ് . ദർഘാസ് ഫോറ ത്തിന്റെ വില ചെക്കായോ 
പണമായോ സ്വീകരിക്കുന്നത്തൂ ദർഘാസ് ഫോറത്തിന്റെ വില 
തിരിച്ച് നൽകുന്നതല്ല . നിരതദ്രവ്യം കേരള ഫിനാൻഷ്യൽ കോഡ് 
അനുശാസിക്കുന്ന വിധം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തിയ നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ 
ആയിരിക്കണം. സഹകരണ ബാങ്കുകളുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
പ്രവൃത്തികളുടെ പ്രമാണ വിലയായി സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസുകളും ഡിമാന്റ് ഡ്രാഫ്റ്റ്, നിരതദ്രവ്യം, സാക്ഷ്യ 
പ്പെടുത്തിയ കരാറുകാരുടെ രജിസ്ട്രേഷൻ പകർപ്പ് മറ്റു 
രേഖകളും രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. തപാൽ വിതരണത്തിലെ കാലതാമസത്തിന് 
ഡിപ്പാർട്ടുമെന്റിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കു 
ന്നതല്ല. ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘങ്ങൾ 
ടെണ്ടറിൽ പങ്കെടുക്കുകയാണെങ്കിൽ സർക്കാർ ഉത്തരവുപ്രകാര 
മുള്ള 10 % പ്രിഫറൻസ് ലഭിക്കണമെങ്കിൽ സംഘം ഏത് ക്ലാസി 
ഫിക്കേഷനിൽപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് Audit 
Classification തെളിയിക്കുന്നതിനും അംഗങ്ങളുടെ എണ്ണം 
തെളിയിക്കുന്നതിനുമുള്ള സഹകരണ വകുപ്പിൽ നിന്നുള്ള 
സാക്ഷ്യപത്രം അറ്റസ്റ്റ് ചെയ്ത് ടെണ്ടറിനോടൊപ്പം അടക്കം 


ചെയ്യേണ്ടതാണ്. കൂടാതെ Work-in- hand certificate , ടെണ്ടർ 
ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെയുള്ള വിശദമായ ലിസ്റ്റ് 
സഹിതം ബന്ധപ്പെട്ട സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
സാക്ഷ്യപ്പെടുത്തി ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 
സർക്കാർ ഉത്തരവിൽ പറഞ്ഞ Eligibility Certificate , സംഘം 
തീരുമാനം എന്നിവ കൂടി ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ട 
താണ്. കരാറുകാർക്ക് ഇ - പെയ്മെന്റ് സൗകര്യം ലഭ്യമാക്കുന്നതി 
നുവേണ്ടി ടെണ്ടർ സമർപ്പിക്കുന്നതിനോടൊപ്പം കോർ ബാങ്കിങ്ങ് 
സൗകര്യമുള്ള ഏതെങ്കിലും ബാങ്കിലുള്ള അക്കൗണ്ട് നമ്പർ 
കൂടി അന ക് സർ II ഫോമിൽ നൽ കേ ണ്ട താ ണ് . 
അല്ലാത്തപക്ഷം പ്രസ്തുത ടെണ്ടർ നിരസിക്കുന്നതാണ്. 

- പ്രവൃത്തികൾക്ക് എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ 
നിരക്കിൽ കോട്ട് ചെയ്താൽ എസ്റ്റിമേറ്റ് പി. എ . സി. യുടെയും 
എഗ്രീഡ് പി. എ . സി . യുടെയും വ്യത്യാസം വരുന്ന തുക 
എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് പെർഫോമൻസ് സെക്യൂരിറ്റി 
ഡിപ്പോ സിറ്റായി നില വിലുള്ള നിയമ പ്രകാരം 
എക്സി. എഞ്ചിനീയറുടെ പേരിൽ അടക്കേണ്ടതാണ്. 

- ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 
- 4- 9 - 2014 - ലെ 10434 / സി3 / 2014 ഗവൺമെന്റ് സർക്കുലർ 
പ്രകാരം 1- 9 - 2014 മുതൽ എഗ്രിമെന്റ് വെയ്ക്കുന്ന എല്ലാ 
പ്രവൃത്തികൾക്കും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് 
നിർബന്ധമാണ്. 

- പിലി മി നറി എഗ്രിമെന്റ് വെക്കു മ്പോൾ - 500 - ന്റെ 
- മുദ്രപത്രം നിർബന്ധമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് വകുപ്പ്, 
നിരത്തുകൾ വിഭാഗം, 
കാസറഗോഡ്. 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


Gaz , No. 24/ 2015/DTP (PWD ) . 


301 


